Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


ക 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg . No. KL / TV ( N )/ 634/2015 -17 


GOVERNN 


കേരള 


രള സർക്കാ 


കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2017 ജനുവരി 10 
10th January 2017 
| 1192 ധനു 26 
26th Dhanu 1192 


നമ്പർ 


Vol. VI 


) 


2 


Thiruvananthapuram , 

Tuesday 


No. | 


1938 പൌഷം 20 
20th Pousha 1938 


PART III 
Notifications by Heads of Departments 
Agriculture Development and Farmers 

Welfare Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ സി - 169 / 2016 . 


2016 ഡിസംബർ 5 . 


- 2016 - 17 വർഷത്തിൽ ചുങ്ക ത്തറ ജില്ലാ കൃഷി 
ത്തോട്ടത്തിലെ 290 കായ്ഫലമുള്ള കശുമാവുകളിൽ നിന്നും 
ആദായം എടുക്കു ന്ന തിനുള്ള അവകാശം ടെണ്ടർ/ ലേല 
അടിസ്ഥാനത്തിൽ നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു . ടെണ്ടർ/ 
ലേലം ഫാം ആഫീസിൽ വച്ച് 23 - 1 - 2017 - ന് ഉച്ചയ്ക്ക്ക് 
2 മണിക്ക് പരസ്യമായി നടത്തുന്നതാണ്. 


3. ടെണ്ടർ ഫോമിന്റെ കവറിനുമുകളിൽ ചുങ്കത്തറ ജില്ലാ 
കൃഷിത്തോട്ടത്തിലെ 2016 - 2017 വർഷത്തിലെ കശുവണ്ടി 
ശേഖരിക്കുന്നതിനുള്ള ടെണ്ടർ എന്ന് എഴുതി സൂപ്രണ്ട് 
ജില്ലാ കൃഷിത്തോട്ടം, ചുങ്കത്തറ എന്ന വിലാസത്തിൽ 
സമർപ്പിക്കണം. 
4. ടെണ്ടർ/ ലേലത്തിൽ പങ്കെ ടു ക്കു ന്ന വർ 500 
നിര ത ദ വ്യം അട ക്കേ ണ്ട താ ണ് . ടെൻ ഡ റിൽ 
കശുവണ്ടിയുടെ വില അക്കത്തിലും അക്ഷരത്തിലും 

രേഖപ്പെടുത്തേണ്ടതാണ്. 
5. ടെണ്ടറുകൾ 23 -1-2017- ന് ഉച്ചയ്ക്കുശേഷം 2- ന് ജില്ലാ 
കൃഷിത്തോട്ടത്തിൽ വെച്ച് തുറക്കുന്നതായിരിക്കും. 

അതിനുമുൻപ് ലേലം ഉണ്ടായിരിക്കുന്നതാണ്. 
6. ടെണ്ടറിലോ ലേലത്തിലോ ഏതിലാണ് കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നത് ആ വ്യക്തിക്ക് ടെണ്ടർ/ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും അംഗീകാരത്തിനായി 
ജില്ലാ പഞ്ചാ യ ത്തിൽ സമർപ്പി ക്കു ന്ന താ ണ് . 
താൽക്കാലികമായി ലേലം/ ടെണ്ടർ ഉറപ്പിച്ചാൽ ഉടൻ 
തന്നെ ലേല വിലയുടെ 1/ 3 ഭാഗം സർക്കാരിലേക്ക് 
അടയ്ക്കേണ്ടതാണ്. 


നിബന്ധനകൾ 


1. സീൽ ചെയ്ത ടെണ്ടറുകൾ 23 - 1- 2017 - ന് രാവിലെ 
| 11 മണിവരെ ഫാം ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. 


2. ടെണ്ടർ ഫോമുകൾ ഈ ആഫീസിൽ നിന്നും എല്ലാ 
പ്രവർത്തി ദിവസവും ലഭിക്കുന്നതാണ്. ടെണ്ടർ 
ഫോമിന്റെ വില അസ്സലിന് 400 -ം പകർപ്പിന് 
200 -ം ആണ്( നികുതികൾ പുറമെ). 


KERALA GAZETTE 


[ PART III 


7. ജില്ലാ പഞ്ചാ യ ത്തിന്റെ അംഗീകാരം ലഭിച്ചാൽ 
7 ദിവസത്തിനകം ബാക്കിയുള്ള മുഴുവൻ തുകയും 
ഫാം ആഫീസിൽ അടച്ച് വിളവെടുപ്പ് നടത്തേണ്ടതാണ്. 
വിളവെടുത്ത സാധനങ്ങൾ ഫാം ആഫീസിൽ അളവ് 
തൂക്കം രേഖപ്പെടുത്തി സൂപ്രണ്ടിന്റെ അനുമതിയേടുകൂടി 
കൊണ്ടുപോകാവുന്നതാണ്. 


8. ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ/ ലേലക്കാരിൽ 
നിന്നും ഫാമിന് നാശനഷ്ടം സംഭവിച്ചാൽ പരിപൂർണ്ണ 
ഉത്ത ര വാദി ആകു ന്നതും മേൽ ന ട പ ടികൾക്ക് 
വിധേയനാക്കുന്നതുമാണ്. 


9. യാതൊരു കാ ര ണവും ബോധിപ്പിക്കാതെ 

ടെണ്ടർ/ ലേലം അസ്ഥി ര പ്പെടു ത്തു ന്ന തിനോ റദ്ദ് 
ചെയ്യു ന്ന തിനോ ഫാം സൂപ ണ്ടിന് അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 
10 . സാധാരണ സർക്കാർ ടെണ്ടർ / ലേല വ്യവസ്ഥകൾ 
- ഇതിനും ബാധകമാണ്. 


ജില്ലാ കൃഷിത്തോട്ടം, 
ചുങ്കത്തറ. 


( ഒപ്പ്) 


സൂപ്രണ്ട്. 


48 


